Reg . No. KL / TV / 12 


Government of Kerala 

1978 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


11th January 1978 
Vol. XXI ) Trivandrum , Wednesday , 

21st Pousha 1899 


(No. 18 


GOVERNMENT OF KERALA 


Water & Transport (Transport B ) Department 


DRAFT DECLARATION 
No. 388 / TB2/78 / W & T . 

Dated, Trivandrum , 7th January 1978 . 
Whereas in exercise of the powers conferred by clause (1) of Article 258 
of the Constitution , the President has in his Notification No 2 /4/63/Judl. II 
dated 31-5-1963 entrusted the Government of Kerala with their consent, the 
functions of the Central Government, under the Kerala Land Acquisition 
Act, 1961 ( Act 21 of 1962), in relation to acquisition of lands for the 
purpose of the Union in this State ; 

And whereas under sub -section ( 4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case 
the provisions of section 5 of the Act shall not apply to the lands specified 
in theschedule below ; 

And whereas the Government are satisfied that said lands have to be 
acquired for a public purpose ; 

The Government of Kerala hereby declare under section 6 of the Act that 
the lands specified in the schedule below and measuring 0.0522 hectare , be 
the same a little more or less , are needed for a public purpose, to wit for 

33 / 129 /MG 


2 


ങ്ങൾ 


the Yard Arrangement for Railway Station at Kayamkulam and under 
section 7 of the Act direct the Revenue Divisional Officer, Alleppey to take 
order for the acquisition of the lands. Further, under sub-section ( 1) of 
section 19 of the Act the Government direct that the Collector may take 
possession of the lands on the expiry of fifteen days from the date of publication 
of the notice mentioned in sub-section (1) of section 9 of the Act. 

A plan of the land is kept in the office of the Revenue Divisional Officer, 
Alleppey and may be inspected at any time during office hours. 

ഭരണഘടന 258 -ാം വകുപ്പ് 1 -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാര 

വിനിയോഗിച്ച് രാഷ്ടപതി യുണിയൻ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന ധിച്ചിടത്തോളം 
1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക-s (1962- ലെ 21 -ാം ആക്ട്) പ്രകാരം 
കേന്ദ്രഗവൺമെന്ററിന്റെ പ്രവൃത്തികൾ തൻ 31-5-1963 -ാം തീയതിയിലെ 
2| 4| 68 |Judl. II-ാം നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ ആ 
ഗവൺമെൻറിന്റെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും; 

(പസ്തുത ആക്റ് 19 -ാം വകുപ്പ് 4 -ാം ഉപവകുപ്പു പ്രകാരം 
കേരളം ഗവൺമെൻറ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗ 
ണിച്ച് ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരി 
ച്ചിട്ടുളള ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 

( പ്രസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണെന്ന് ഗവൺമെൻറിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0 , 0522 ഹെക്ററർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അത്തന്നെയാ. 
അതിൽ അൽപ്പം കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു 

പൊതുക്കാര്യത്തിന്, അതായത് കായംകുളംറയിൽവേ സ്റേറഷനിൽ യാർഡ 
അൻജുമെൻറിന് ആവശ്യമാണെന്ന് ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം ഇതി 
നാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് 
സ്വീകരിപ്പാൻ 

ആക്ററ് 

1 -ാം വകുപ്പു പ്രകാരം ആലപ്പുഴ റവന 
ഡിവിഷണൽ ആഫീസർ എന്ന ആളാട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 
ആക്റo° 9 -ാം വകുപ്പ്(1) ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് 
( പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചുദിവസം കഴിഞ്ഞാൽ 
ക്ടർക്ക് ആ ഉമി വശപ്പെടുത്താവുന്നതാണെന്നും കൂടി ആക്റ് 
19ം. വകുപ്പ് (1) > . ഉപവകുപ്പു പ്രകാരം ഗവർമൻ നിർദ്ദേശി 
കുകയും ചെയുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ ആലപ്പുഴ റവന്യൂ ഡിവിഷണൽ ആഫീസർ എന്ന 
ആളുടെഓഫീസിൽ സഹിച്ചിട്ടുണ്ട്. ഫീസ് സമയത്ത്എപ്പോഴെങ്കിലും 
അത് പരിശോധിക്കു കയും ചെയ്യാം. 


3 


SCHEDULE 


District - Alleppey. 


Taluk -Karthigappally . 


Village - Kayamkulam 


Sl . No. 


Extent in Hectares 


0.0059 


2 


( The extent given is approximate) 
Sy. No. 

Description 
132 /10-4 

Dry 
132 /11A3B6 
132 /11A4B7 

do . 
164 /23C1-1 

do . 
164/24-2 

do . 
164/25-2 

do. 


do . 


3 


0.0074 
0.0026 
0.0022 
0.0283 
0.0058 


4 


5 


6 


Total 


0.0522 


By order of the Governor, 

M.K. BHASKARAN , 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESO 

TRIVANDRUM , 1978 . 


Reg . No. KL /11/ 12 


Government of Kerala 

1978 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


11th January 1978 


Vol. XXII ] Trivandrum , Wednesday , 


[No. 19 


21st Pousha 1899 


NOTICE 


UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISITION 

Act, 1961 (Act 21 of 1962) 
No. A4 . 181/74. 

26th December 1977 . 
Notice is hereby given that the Government intend to take possession 
of the land mentioned in the list below , which is required for a public 
purpose under the Kerala Land Acquisition Act, 1961 (Act 21 of 1962). All 
persons interested in the land are required to appear in person or by authorised 
agent on 23-1-1978 at 11 a.m. before the Special Tahsildar, L. A. (NH ), 
Quilon and to state /put in a statement in writing signed by themselves or their 
agents showing the nature of their respective interests in the land and the 
amount and particulars of their claim to compensation for such interccts 
in the land and their objections, if any to the measurements made under 
section 8 of the Act . 
Note.-- If the persons interested refuse to make a claim to compen 

sation or omit without sufficient reasons, make such 
claim , the amount to be awarded by the Court, in the 
event of a reference being made to it on application made 
by them shall in no case exceed the amount awarded by 

the Collector under section 11 of the Act. 
0004 60983.com 01093m ermuºn0708 sjovtoro sj32m3., 1961 -me don 
mu° 2160Sdzº moºooº (1962–60 21-0.89 asºnno) lo1650 . Brod Ondorong 
ക്കാര്യത്തിന്" 

ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺ 
oooº 28 °cevolen Jojoom " 007m003 amostovº moba170105m . 
(പസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികത 

33/130 /MC . 


to 


2 


ഏജൻറുമൂലമോ 1978 ജനുവരി 23 -ാം തീയതി പകൽ 11 മണിക്ക് കൊല്ലം 
നാഷണൽ ഹൈവേ പൊന്നുംവില സ്പെഷ്യൽ തഹശീൽദാർ മുമ്പാകെ ഹാജരാകു 
കയും, ഭൂമിയിൽ 

അവരോരോരുത്തർക്കുമുളള അവകാശബന്ധങ്ങളുടെ 
സ്വഭാവവും ഭൂമിയിൽ അങ്ങനെയുളള അവകാശബന്ധങ്ങൾ സംബന്ധിച്ചിട 

ത്തോളം നഷ്ട്രപതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെതുകയും വിവരങ്ങളും 
ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവു സംബന്ധിച്ച് വല്ല 
ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്ന് കാണിച്ചുകൊണ്ട് പ്രസ്താവന 
ചെയ്യുകയും, അവരോ അവരുടെ ഏജൻറുമാരോഎഴുതി ഒപ്പിട്ട ഒരു സ്റേറററു 
മെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്:-അവകാശബന്ധമുളളവർ നഷ്ടപതിഫലത്തിന 

തേർച്ച 
ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ 
അങ്ങനെ തേർച്ച ചെയ്യാൻ വീഴ° ച ചെയ്യുകയോചെയ്യുന്നപക്ഷം 
അവരുടെ അപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ 
യ്ക്കുന്ന സംഗതിയിൽ കോടതി വിധിച്ചുകൊടുക്കേണ്ട തുക 
യാതൊരു സംഗതിയിലും ആക്ററ് 11 -ാം വകുപ്പു പ്രകാരം 
കളക്ടർ വിധിച്ചുകൊടുക്കുന്ന തുകയിൽ കവിയാൻ പാടില്ലാത്ത 
താകുന്നു . 


അയ്യ 


Particulars of land 


District - Quilon 


Taluk - Karunagapally . 


Village - Panmana . 
Block No. 11 Chavara . 


Sy. No. 


Description 


Extent 
Are Sqm1. 
t 93 


4584/2 


Dry 


V. SIVARAJ, 
Special Tahsildar for L. A. ( VII ) . 


Quilon . 


ERRATUI TO TIME NOTIFICATION UNDER SECTION 9 ( 5 ) 

OIF THE K. L. A. ACT, 1961 

( Act 21 of 1962) 
No. A4. 181 74 . 

26th December 1977. 
The schedule of properties in the notification No. B. 127/72 dated 
5-12-1973 of the Special Tahsildar, L. A. (N.H.), Chavara published at 
page 1 of Gazette Extraordinary No. 1336 dated 14-12-1973 relating to the 
acquisition of lands for the development of N. H. 47 from the Village of 
Panmana in Karunagapally Taluk may be read as corrected below . 

കരുനാഗപ്പള്ളി താലൂക്കിൽ പൻമന വില്ലേജിൽ നിന്നും നാഷണൽ ഹൈവേ 
47 - ന്റെ വികസനത്തിനുവേണ്ടി ഭൂമി പൊന്നുംവിലയ്ക്കെടുക്കുന്നതു സംബ 
ന്ധിച്ച്ചവറ നാഷണൽ ഹൈവേ പൊന്നുംവില തഹസീൽദാർ 5-12-1973- ൽ 


3 


B. 12772 -ാം നമ്പരായി 14-12-1973 - ലെ 1336 -ാം നമ്പർ അസാധാരണ 
ഗസററിൽ 1 -ാം പേജിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്ന വിജ്ഞാപനത്തിലെ 
വസ്തുവിവരപ്പട്ടിക താഴെകാണും ( പകാരം തിരുത്തി വായിക്കേണ്ടതാണ്. 


Particulars of Land 


District - Quilon . 


Taluk - Karunagapally . 


Village - Panmana. 
Block No. 11 Chavara . 


FOR 
Description 


Sy. No. 


Extent 
Are Sqm . 


Sy . No. 


Dry 


4481 2 


32 


4481/2 
4578/7 
45788 
4578/9 
45643 
45632 


: 3 
- 11 
Wct 


10.50 
2.34 
4. 52 
2.00 
1.87 
2.67 


4578/7 
4578/8 


READ 
Description Extent 

Are Sqm . 
Dry 

10.14 
Pathway 0.36 
Dry 

2.30 
Pathway 0.04 
Dry 

4.36 
Pathway 0. 16 
Dry 

1.84 
Pathway 

0.16 
Wet 

1.62 
Wet reclaimed 0.25 
Wet 

1.90 


45789 


4564/3 


45632 


V. SIVARAJ, 
Special Tahsildar for L.A. ( N.H.). 


Quilon . 


Explanatory Note 
( This does not form part of the notification , but intend to note the 
general purport). 

On further verification it was found that there were discrepancies in the 
description and Extent in the lands in the above survey numbers. The above 
notification is to correct the discrepancies. 

വിശദീകരണക്കുറുപ്പ് 
( ഇത് വിജ്ഞാപനത്തിൻറെ ഭാഗമല്ല , എന്നാൽ അതിന്റെ പൊതുഉദ° ദേശത്തെ 
സൂചിപ്പിച്ചുകൊണ്ടുളളതാകുന്നു ) . 

മേൽപ്പറഞ്ഞ സർവ്വേ നമ്പരുകളിൽ വീണ്ടും നടത്തിയ പരിശോധനയിൽ 
ഭൂമിയുടെവിവരണത്തിനും വിസ്തീർണ്ണത്തിനും വ്യത്യാസമുള്ളതായി കാണ 

പ്പെട്ടു . മേൽ കാണിച്ചിട്ടുളള വിജ്ഞാപനം വ്യത്യാസം ശരിപ്പെടുത്തുന്നതി 
നാണ്. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1978. 


